Kerala Gazette No. 34 dated 21st August 2007 . 
PART III 


STORES PURCHASE DEPARTMENT 


Kerala State Archives Department 

TENDER NOTICE 
No . P -2206 /2007/SA . 

6th August 2007. 
Sealed tenders are invited in the prescribed form for the supply of 
Display Board of the following specification . 
Board :— 125cm length , 90cm width , Aluminium frame 17/2"x112" fixed with 

soft board supported with 20g Al.sheet covered with thick blazer 

cloth double side supported with Aluminium sheet. 
Stand :- 1/2 " Ladder type stand (Square type) 

Supply should be made to Directorate as per the direction of the 
Director of Archives at the cost of supply . 

The tenders should be superscribed as “ Tender for the supply of 
Display Board ” and addressed to the Director, Directorate of State 
Archives, Nalanda, Kawdiyar, P. O . Thiruvananthapuram - 3. Last date of 
receipt of tenders is at 3 p . m . on 7 - 9- 2007 . Late tenders will not be 
accepted . 

The tenders will be opened at 4 p.m . on 7 - 9 -2007 in the presence 
of such of the tenderers or the authorized representatives who may be 
present at that time. 


Price of tender from : 


Original - Rs. 400 + 12.5 % VAT 

Duplicate - Rs. 200 + 12 .5 % VAT 
Mode of Payment - Either by cash or by money order. 

Sale of tender forms will be closed at 2 . 30 p . m . 
on 7 - 9 - 2007 . The rate quoted should be inclusive of all taxes , excise 
duties and door delivery charges . The tender forms are not transferable . 

The undersigned reserves the right to reject any tender without 
assigning any reason . Late quotations will not be accepted . Further 
details in person can be had from this office on working days. Tenders 
not in the prescribed form and without agreement and Kerala Stamp 
Paper worth Rs. 50 and E . M . D . will not be accepted . 


(Sd .) 


Thiruvananthapuram . 


Director in - charge of Archives. 


ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും അറിയിക്കു 
ന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ആഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അള 
വിലും തൂക്കത്തിലും കമ്പി ഫാമിൽ എത്തിച്ചു നല്കേണ്ടതാണ്. 

നിര ത ദ വ്യ മായി 1000 രൂപ ഫാം ആഫീസിൽ അട യ് ക്കേ ണ്ട 
താ ണ്. സെ ക്യൂ രിറ്റി ഡിപ്പോ സി റ്റാ യി 1,000 രൂപ പണമായോ 
ഡിമാന്റ് ഡാഫ്റ്റായോ ആ ഫീ സിൽ അ ട യ് ക്കേ ണ്ട താ ണ് . 
ആവശ്യമെങ്കിൽ കൂടുതൽ കമ്പി ഇതേ നിരക്കിൽ നല്കുന്നതിന് കരാറുകാ 
രൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ടി നിരക്ക് 31 - 3- 2008 വരെ ബാധകമായിരിക്കും. 
മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനു ബാധകമായിരിക്കും. 


( 3 ) 


കോഴാ യിലുള്ള കോട്ടയം ജില്ലാ ക്യ ഷി തോട്ടത്തി ലേക്ക് 
2007 - 08 വർഷത്തിൽ ആവശ്യമായി വരുന്ന 5000 സ്ക്വയർ മീറ്റർ ഷെയ്ഡ് നെറ്റ് 
ഗ്രീൻ 50 % നൽകുവാൻ തയ്യാറുള്ള വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച ദർഘാ 
സുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 400 രൂപ വില യുള്ള 
( വി ല് പന നികുതി പുറ മെ ) നിർദ്ദിഷ്ട ദർ ഘാ സു കൾ 4 - 9 - 2007 , 
10. 30 മണിവരെ ഫാം ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- പൂരിപ്പിച്ച ദർ ഘാ സു കൾ ഫാം സൂപണ്ട്, ജില്ലാ 
കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണമേൽവിലാസം എഴുതിയ ലാക്കോട്ടിൽ 
അടക്കം ചെയ്ത് 4 - 9 - 20:07 , 10 . 45 വരെ സ്വീക രി 
ക്കു ന്ന താ ണ്. ലാക്കോട്ടിനു മുക ളിൽ “2007 - 08 വർഷ ത്തിൽ 

ഷ യ് ഡ് നെറ്റ് നൽകു ന്ന തിനുള്ള ദർഘാസ് എന്ന് 
വ്യക്ത മായി എഴു തി യി രി ക്കേ ണ്ട തും അ പേ ക്ഷ കന്റെ പൂർണ്ണ 
മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ്. 


ദർ ഘാ സു കൾ 4 - 9 - 2007 തീയതി 11 -ാം മണിക്ക് 
ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ സാന്നി 
ദ്ധ്യ ത്തിൽ തുറന്നു 

പരി ശോ ധി ക്കു ന്നതും 
മേലധികാരികളുടെ അംഗീകാരത്തിനു വിധേയ മായി കുറഞ്ഞ തുക 
രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന വ്യക്തിക്ക് താല് ക്കാ ലിക മാ യി 
ഉറപ്പിക്കുന്നതുമാണ്. 


ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും അറിയിക്കു 
ന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ആഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അള 
വിലും തൂക്കത്തിലും ഷെയ്ഡ് നെറ്റ് ഫാമിൽ എത്തിച്ചു നൽകേണ്ടതാണ്. 


- നിരതദ്രവ്യമായി 1000 രൂപ ഫാം ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. സെ 
ക്യൂരിറ്റി ഡെപ്പോസിറ്റായി 1,000 രൂപാ പണമായോ ഡിമാന്റ് ഡ്രാഫ്റ്റായോ ആഫീ 
സിൽ 

അട യ് ക്കേ ണ്ട താ ണ് . 
ആവ ശ്യ മെ ങ്കിൽ കൂടു തൽ ഷയ് ഡ് നെറ്റ് ഇതേ നിര ക്കിൽ 
നല്കുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ടി നിരക്ക് 31 -3 - 2008 
വരെ ബാധകമായിരിക്കും. മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനു 
ബാധകമായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


കോഴാ . 


